Regn . No. KERBIL /2012 / 45073 
dated 5 - 9 - 2012 with RNI 

Reg . No. 03 ). MMIG 
KL/ TV ( N )/634 /2012 - 14 


Government of Kerala 
കേരള സർക്കാർ 

2013 


सत्यमेव जयते 


GOVERNO 


കക 


90 


doa muda 
NMENT OF 


F KERALA 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


THIRUVANANTHAPURAM , TUESDAY 


19th November 2013 
2013 Molomio 19 


No . 


Vol. II 1 . 
beljo21 


തിരുവനന്തപുരം, ചൊവ്വ 


നമ്പർ 


28th Karthika 1935 
1935 Do oolDo 28 


PART III 


Stores Purchase 


Medical Education Department 
TENDER NOTICES 

(1) 
No. C8/ 16961/2013/MCT. 

24th October 2013. 


Sealed competitive tenders in the prescribed 
perfoma are invited for the purchase of Defibrillator with 
Cardiac Monitor ( 1 No.) required for the Professor & Head 
Obstetrics & Gynaecology Department of SAT Hospital, 
Thiruvananthapuram . Tender should be superscribed , 
Tender Number and addressed to the Principal, 
Government Medical College , Thiruvananthapuram , 
Pin -695 011 . Details can be had from this office of 
working hours till 3. 30 p . m . 


Tender No. - 200/2013 . 


Cost of tender form (Inclusive of VAT ): 

Original 525. 
Duplicate — 315 . 


4. 


10 . 


| 11 . 


Last date and time for sale of tender form — 
27- 11 -2013 , 3 . p . m . 

Last date and time for receipt of tender form — 
28 -11 - 2013 , 2 .30 p . m . 

- Opening date and time of tender - 28- 11- 2013 , 
3 p . m . 

Tender forms will be sent through post if required 
provided due amount with sufficient Postage Charges 
(3 50 ) is sent by way of Money Order in favour of the 
Principal, Government Medical College, Thiruvananthapuram , 
Kerala State, Pin -695 011. Money Order should reach this 
office on or before 15 - 11 - 2013 . No other forms of 
remittance will be accepted . 

തിരു വ ന ന്ത പുരം മെഡിക്കൽ കോളേജില 
ഒബ്സ്റ്റടിക്സ് & ഗൈനക്കോളജി ഡിപ്പാർട്ടുമെന്റുകളിലേക്ക് 
ആവശ്യമായ ഡിഫിബ്രിറ്റേറ്റർ വിത്ത് കാർഡിയാക്ക് മോണിറ്റർ 
(1 എണ്ണം) വിതരണം ചെയ്യാൻ താൽപര്യമുള്ളവരിൽ നിന്നും 
മുദ്രവച്ച ദർഘാസുകൾക്ഷണിക്കുന്നു. 

ദർഘാസ് നമ്പർ - 200 / 2013. 
ദർഘാസ് ഫോറത്തിന്റെ വില ( വാറ്റ് ഉൾപ്പെടെ) : 

അസ്സൽ - 1 525. 

ശരിപ്പകർപ്പ് ? 315 . 
ദർഘാസ് ഫോറം വിൽക്കുന്ന അവസാന തീയതിയും 
സമയവും 27 - 11 - 2013, 3 മണി. 

ദർഘാസ് ഫോറം സ്വീകരിക്കുന്ന അവസാന തീയതിയും 
സമയവും 28 - 11 - 2013, 2.30 മണി. 


- 12 . 


Should have adult and paediatric paddles 
integrated on same handle . 
Momentary charge key on front panel and on 
the apex hand . 
Monitor should display selected and delivered 
energy. 
Should have disarm facility . 
Energy should be delivered within 30ms after the 
detected R wave in synchronization mode . 
Charging time maximum 5 sec for 200J. 
Should have battery back up for 50 discharges 
of 200J. 
Should have ECG inputs through paddles or 
3 lead cables . 
Should have display for selected ECG in put 
source ( I, II , III paddles) 
Lead off message should appear with alert tone . 
Gain should be adjusted . 
Should have display for heart rate . 
Should have alarm for high and low HR . 
Should have an inbuilt thermal recorder. 
Should have enable/disable option for printer. 
Should supply internal defibrillation pad 2 bottle of 
jelly, 12 roll of thermal paper. 

Should supply three pairs of spare cables. 
- Should operate on mains 230V, 50Hz. 

Should have safety certificate from a competent 
authority CE / FDA (US)/STQC CB Certificate/ STQC 
S Certificate or valid detailed electrical and 
functional safety test report from ERTL Copy of 
the Certificate /test report shall be produced 
along with the technical bid . 


16 . 


ദർഘാസ് തുറക്കുന്ന തീയതിയും സമയവും 28- 11- 2013, 
3 മണി. 


SCHEDULE 


- ദർഘാസ് ഫോറം തിരു വന ന്ത പുരം മെഡിക്കൽ 
കോളേജ് പ്രിൻസിപ്പാളിന്റെ ആഫീസിൽ നിന്നും പ്രവർത്തി 
ദിവസങ്ങളിൽ വൈകുന്നേരം 3 .30 വരെ ലഭ്യമാണ്. 
ത പാ ൽ മാർ ഗ്ഗം ദർഘാസ് ഫോറം ആവശ്യമുള്ളവർ 
ഫോറത്തിന്റെ വിലയോടൊപ്പം ? 50 (തപാൽ ചാർജ്ജ്) 
അധികം ചേർത്ത് മണിയോർഡറായി പ്രിൻസിപ്പാൾ, 
മെഡിക്കൽ കോളേജ്, തിരുവനന്തപുരം- 695 011 എന്ന 
വിലാസത്തിൽ അപേക്ഷിക്കേണ്ടതാണ്. മണിയോർഡറുകൾ 
15 - 11- 2013 - ന് മുൻപായി ഈ ആഫീസിൽ ലഭിച്ചിരിക്കണം. 
തപാൽ മാർഗ്ഗം ആവശ്യപ്പെടുന്നവർ മണിയോർഡർ മുഖാന്തിരം 
മാത്രമേ പണം അയയ്ക്കാൻ പാടുള്ളൂ. ഫോറത്തോടൊപ്പം 
മുദപത്രങ്ങളോ മറ്റേതെങ്കിലും ഡോക്യുമെന്റുകളോ 
അയയ്ക്കുവാൻ ആവശ്യപ്പെട്ടുകൊണ്ടുള്ളതും മേൽവിലാസവും 
ദർ ഘാസ് നമ്പരും വ്യക്തമായി രേഖപ്പെടുത്താത്തതും 
താമ സിച്ചു ലഭിക്കുന്നതുമായ മണിയോർഡറുകൾ 
നിരസിക്കുന്നതാണ്. കൂടുതൽ വിവരങ്ങൾ ഈ ആഫീസിൽ 
നിന്നും പ്രവർത്തി ദിവസങ്ങളിൽ ലഭിക്കുന്നതാണ്. 


| 1 . The period for which the rates to be in firm - One 

year. 
2. The rates should be inclusive of all taxes, otherwise 

tender will be rejected without any notice and for 

free delivery at the department concerned . 
3. Advance payments conditions will not be 

considered . 


TECHNICAL SPECIFICATIONS 
Biphasic, AED with voice prompt, Compact and 
light weight. 
Energy Selection 2J to 200J in steps. 
Momentary energy selection access on front 
panel. 


4. Tender forms are neither transferable nor the cost of 

it will be refundable under any circumstances. 

Tenders are to be sent with details and illustrated 
| pamphlet ( wherever necessary ) neatly typed. 
Manuscripts should be avoided as far as possible. 
Tenders should be accompanied with a formal 
agreement executed in X 100 Kerala non-judicial 
stamp paper together with required sum of Earnest 
Money Deposits . 


8. 


11 . 


D 


7 . Earnest Money Deposits (One percentage ) of the 

total cost of the articles quoted for, can be remitted 
by way of crossed Demand Drafts drawn in favour 
of the Principal , Govt. Medical College , 
Thiruvananthapuram . 
Firms will be exempted from furnishing Earnest 
Money Deposit if they had produced the duly 
attested copies of relevant certificate along with their 

tenders. 
9. Tenders unsealed , unsigned or submitted without 

superscription as specified are liable to be rejected . 
10. Tenders submitted with insufficient Earnest Money 

Deposit will not be entertained . 
Belated tenders will not be considered under any 

circumstances . 
12 . For Medicines, Surgicals and Materials, Samples 

should be submitted along with the tender . Tenders 

without samples will not be considered for selection . 
13. Tenders should bear the Signature and full Postal 

Address of the tenderers and witness wherever 

necessary . 
14. The undersigned reserves the right to reject any 

tender wholly or partially without any prior 

information to the tenderers . 
15. Specifications of the items are given in the list. 
16. Negotiation will be made only with the firm offering 

lowest price whose specification confirm to the 

requirements in the tender notification . 
17. Tender will be opened in the presence of such of the 

tenderers or his authorized representatives who may 

present at the time. 
18. More details can be had from this office on 
working time. 

- ( 2 ) 
No. C8 /17382/ 2013/ MCT. 

25th October 2013. 
Sealed competitive tenders in the prescribed 
performa are invited for the purchase of Video 
Thorocoscope (1 No.) required for the Professor & Head 
Pulmonary Medicine Department, Government Medical 
College Hospital, Thiruvananthapuram. Tender should be 
superscribed , Tender Numbers and addressed 
to the Principal, Government Medical College , 
Thiruvananthapuram , Pin -695 011 . Details can be had 
from this Office on working hours till 3.30 p . m . 


Last date and time of receipt of tender form 
28-11 -2013 , 2 .30 p. m . 

Opening date and time of tender - 28-11 -2013, 3 p. m . 

Tender forms will be sent through post if required 
provided due amount with sufficient Postage 
Charges 50 is sent by way of Money Order in favour 
of the Principal, Government Medical College, 
Thiruvananthapuram , Kerala State , Pin -695 011. Money 
Order should reach this office on or before 15 - 11 - 2013 . 
No other form of remittance will be accepted . 

-- തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ പൾമണറി 
മെഡിസിൻ ഡിപ്പാർട്ട്മെന്റിലേക്ക് ആവശ്യമായ വീഡിയോ 
തെറാക്കോസ് കോപ്പ് ( 1 എണ്ണം) വിതരണം ചെയ്യാൻ 
താൽപര്യമുള്ളവരിൽ നിന്നും മുദ്രവച്ച ദർഘാസുകൾ 
ക്ഷണിച്ചുകൊള്ളുന്നു . 

ദർഘാസ് നമ്പർ - 199 /2013. 
ദർഘാസ് ഫോറത്തിന്റെ വില ( ടാക്സ് ഉൾപ്പെടെ) : 
- അസ്സൽ ? 2,415. 

ശരിപ്പകർപ്പ്- 1,200. 
ദർഘാസ് ഫോറം വിൽക്കുന്ന അവസാന 
തീയതിയും സമയവും 27 -11 - 2013, 3 മണി. 

ദർഘാസ് ഫോറം സ്വീക രി ക്കുന്ന അ വ സാന 
തീയതിയും സമയവും 28-11- 2013, 2. 30 മണി. 

- ദർഘാസ് തുറക്കുന്ന തീയതിയും സമയവും - 28-11- 2013, 
3 മണി. 

ദർഘാസ് ഫോറം തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് 
| പിൻ സിപ്പാളിന്റെ ആഫീസിൽ നിന്നും പ്രവർ ത്തി 
ദിവസങ്ങളിൽ വൈകുന്നേരം 3.30 മണി വരെ ലഭ്യമാണ്. 

ത പാ ൽ മാർഗ്ഗം ദർഘാസ് ഫോറം ആവശ്യമുള്ളവർ 
- ഫോറത്തിന്റെ വിലയോടൊപ്പം ? 50 അധികം ചേർത്ത് 
( ത പാൽ ചാർജ്ജ്) മണിയോർ ഡറാ യി പിൻ സി പ്പാൾ, 
മെഡിക്കൽ കോളേജ്, തിരുവനന്തപുരം- 695 011 എന്ന 
വിലാസത്തിൽ അപേക്ഷിക്കേണ്ടതാണ്. മണിയോർഡറുകൾ 
15 - 11 - 2013 - ന് മുൻപായി ഈ ആഫീസിൽ ലഭിച്ചിരിക്കണം. 
തപാൽമാർഗ്ഗം ആവശ്യപ്പെടുന്നവർ മണിയോർഡർ മുഖാന്തിരം 
മാത്രമേ പണം അയയ്ക്കാൻ പാടുള്ളു. ഫോറത്തോടൊപ്പം 
മുദ്രപത്രങ്ങളോ മറ്റേതെങ്കിലും ഡോക്യുമെന്റുകളോ 
അയയ്ക്കുവാൻ ആവശ്യപ്പെട്ടുകൊണ്ടുള്ളതും മേൽവിലാസവും 
ദർഘാസ് നമ്പരും വ്യക്തമായി രേഖപ്പെടുത്താത്തതും 
താമ സിച്ചു ലഭിക്കുന്നതുമായ മണിയോർഡറുകൾ 
നിരസിക്കുന്നതാണ്. കൂടുതൽ വിവരങ്ങൾ ഈ ആഫീസിൽ 
നിന്നും പ്രവർത്തി ദിവസങ്ങളിൽ ലഭിക്കുന്നതാണ്. 


SPECIFICATIONS 


Tender No . - 199 /2013 . 
Cost of tender form (Inclusive of VAT ): 

Original — 2,415 . 

Duplicate 5 1,260. 
Last date and time for sale of tender form 
27 -11- 2013 , 3 . p . m . 


Distal End Outer Diameter 
Insertion tube Outer diameter 
Field of View 
Depth of field 
Angulations Range 


: 7.0 mm 
: 7.0 mm 
: 120 degree 
: 3- 100mm 


Up160 degree , 
Down - 130 
degree 


: 270 mm 


: 520 mm 


Working length 
Total length 
Channel inner Diameter 
High frequency compatibility 
Laser Compatibility 


: 2.8 mm 
: YES 

YAG 810 mm 
diode 


Accessories 


Trocar 


: 
: 
: 
: 


Biopsy forceps 
Spray Catheter 
Coagulation Electrode 


13. Tenders should bear the Signature and full Postal 

address of the tenderers and witness wherever 
necessary . 
The undersigned reserves the right to reject any 
tender wholly or partially without any prior 

information to the tenderers. 
15. Specifications of the items are given in the list . 

Negotiation will be made only with the firm offering 
lowest price whose specification confirm to the 
requirements in the tender notification . 
Tender will be opened in the presence of each of the 
tenderers or his authorized representatives who may 

present at the time. 
18. More details can be had from this office on working 

hours . 
Government Medical College, 

(Sd .) 
Thiruvananthapuram . 

Principal. 
TENDER EXTENSION NOTICES 

(1) 
No. C2 /4406 /2013/DCT. 

15th October 2013 . 


10 
3 
1 (Optional ) 
1 (Optional) 


4. 


SCHEDULE 


1. 


Sealed competitive tenders in the prescribed 
form are invited for the purchase of equipments for the 
various departments of Government Dental College 
Thiruvananthapuram for the year 2013 - 14 . The envelopes 
containing the tender should bear the superscription 
“ Tender No. 5 /2013 for the supply of equipments ( here 
mention name of equipment)” and should be addressed to 
“ The Principal, Government Dental College , 
Thiruvananthapuram -11 ” . 


The period for which the rates to be in firm 

One year. 
2. The rates should be inclusive of all taxes, otherwise 

tender will be rejected without any notice and free 

delivery at the department concerned . 
3 . Advance payments conditions will not be 

considered . 
4 . Tender forms are neither transferable nor the cost of 

it will be refundable under any circumstances. 
5. Tenders are to be sent with details and illustrated 

pamphlet (wherever necessary ) neatly typed . 

Manuscripts should be avoided as far as possible . 
6 . Tenders should be accompanied with a formal 

agreement executed in * 100 Kerala non - judicial 
stamp paper together with required sum of Earnest 
Money Deposits. 
Earnest Money Deposits (One percentage ) of the 
total cost of the articles quoted for, can be remitted 
by way of crossed Demand Drafts drawn in favour 
of the Principal , Government Medical College, 

Thiruvananthapuram . 
8. Firms will be exempted from furnishing Earnest 

Money Deposit if they had produced the duly 
attested copies of relevant certificate along with their 

tenders. 
9. Tenders unsealed , unsigned or submitted without 

superscription as specified are liable to be rejected . 
10 . Tenders submitted with insufficient Earnest Money 

Deposit will not be entertained . 
11. Belated tenders will not be considered under any 

circumstances. 
12. For Medicines, Surgicals and Materials, Samples 

should be submitted along with the tender . Tenders 
without samples will not be considered for selection . 


Last date of receipt of tenders will be 19 - 11 - 2013 . 
Late tenders will not be accepted . The tenders will be 
opened at 3 . 30 p . m . on 19- 11 - 2013 in the presence of 
such of the tenderers or their authorized representatives, 
who may be present at that time. 

Tender No. — 5/2013. 
Cost of tender form : 

Original 700 . 
Duplicate 350 . 


Last date and time for sale of tender form 
18- 11-2013 , 3 p. m . 

Last date and time for receipt of tender form 
19 - 11 -2013, 2 p . m . 

Date and time of opening of tender - 19 - 11 -2013 , 
3. 30 p . m . 

Intending tenderers may on application to the 
Principal , Government Dental College 
Thiruvananthapuram - 11 , obtain requisite tender forms on 
which tenders should be submitted . Application for the 
tender form should be accompanied by a cash remittance 
shown above , which is the price fixed for a form and 


ഫോറം വേണമെന്നുള്ളവർ ദർഘാസ് ഫോറത്തിന്റെ 
വിലയോടൊപ്പം ? 50 അധികം പോസ്റ്റൽ ചെലവിലേക്കായി 
മണിയോർഡർ മുഖേന സമർപ്പിക്കേണ്ടതാണ്. മണിയോർഡർ 
ലഭി ക്കേണ്ട അ വ സാന തീയതി 11 - 11 - 2013 - ന് 3 മണി 
ആയിരിക്കും. 


which is not refundable at any circumstances. The 
tender forms are not transferrable. Sale of tender forms 
will be closed at 3 p.m . on 18 - 11 -2013 . Cheques, Postage 
Stamps etc. will not be accepted towards the cost of 
forms, nor will the forms be sent by VPP. Duplicate tender 
forms, if required , will be issued by a cash remittance 
shown above per copy. Tender forms will be sent, if 
required , by post on payment of an additional amount of 

50 as postage charge in the form of Money Order. Last 
date of receipt of Money order is 11 - 11 -2013 at 3 p .m . 


No . C2/ 4407/2013 /DCT. 


15th October 2013 . 


തിരു വ ന ന്ത പുരം ഗവൺമെന്റ് ദന്തൽ കോളേജിൽ 
2013 - 14 വർഷം വിവിധ വകുപ്പുകളിൽ യന്ത്ര സാമഗ്രികൾ 
വിത രണം ചെയ്യുന്ന തിന് നിശ്ചിത ഫോറത്തിൽ മത്സര 
സ്വഭാവത്തിലുള്ള ദർഘാ സു കൾ ക്ഷണിച്ചുകൊള്ളു ന്നു . 
ദർ ഘാസ് ഉൾക്കൊ ള്ളിച്ചിട്ടുള്ള ക വ റിൽ " ടെണ്ടർ 
നമ്പർ 5/ 2013 യന്ത്രസാമഗ്രികൾ ( ഇവിടെ യന്ത്രസാമഗിയുടെ 
പേര് രേഖ പ്പെ ടു ത്തു ക ) എന്ന് രേഖ പ്പെടുത്തേ ണ്ടതും 
" ദി പിൻ സി പ്പാൾ, ഗവൺമെന്റ് ദന്തൽ കോളേജ്, 
തിരു വ ന ത പ രം - 11 " എന്ന വിലാ സ ത്തിൽ എത്തിച്ചു 
തരേണ്ടതുമാണ്. 


Sealed competitive tenders in the prescribed 
form are invited for the purchase of equipments for the 
various departments of Government Dental College , 
Thiruvananthapuram for the Year 2013 - 14 . The envelopes 
containing the tender should bear the superscription 
“ Tender No .6 / 2013 for the supply of equipments (here 
mention name of equipment)" and should be addressed to 
“ The Principal, Government Dental College, 
Thiruvananthapuram - 11 . 


Last date of receipt of tenders will be 19 - 11- 2013 . 
Late tenders will not be accepted . The tenders will be 
opened at 3 . 30 p .m . on 19 - 11- 2013 in the presence of 
such of the tenderers or their authorized representatives , 
who may be present at that time. 

Tender No. — 6 /2013. 
Cost of tender form : 

Original 7 700 . 
Duplicate — 350 . 


- ദർഘാസുകൾ ലഭിക്കുന്നതിനുള്ള അവസാന തീയതി 
19 - 11 - 2013 ആണ്. താമ സിച്ചു വ രുന്ന ദർഘാ സു കൾ 
സ്വീകരിക്കുന്നതല്ല. ദർഘാസുകൾ 19 - 11 - 2013 - ന് 3.30 മണിക്ക് 
ദർഘാസ് നൽകി യ വ രു ടെ യോ അ വ രുടെ അംഗീകൃത 
പ്രതിനിധികളുടെയോ സാന്നിദ്ധ്യത്തിൽ തുറക്കുന്നതാണ്. 

ദർഘാസ് നമ്പർ - 5/ 2013 . 
ദർഘാസ് ഫോറത്തിന്റെ വില : 

അസ്സൽ - 7 700 . 

ശരിപ്പകർപ്പ് - 3 350. 
ദർഘാസ് ഫോറം വിൽക്കുന്ന അവസാന തീയതിയും 
സമയവും - 18 - 11- 2013 , 3 മണി. 


ദർഘാസ് ഫോറം സ്വീകരിക്കുന്ന അവസാന തീയതിയും 
സമയവും 19 -11 - 2013, 2 മണി. 


ദർഘാസ് തുറക്കുന്ന തീയതിയും സമയവും - 19 - 11 - 2013 , 
3.30 മണി. 


Last date and time for sale of tender form 
18- 11- 2013, 3 p. m . 

Last date and time for receipt of tender form 
19- 11- 2013 , 2 p . m . 

- Date and time of opening of tender - 19 - 11 - 2013 , 
3 .30 p . m. 

Intending tenderers may , on application 
to the Principal, Government Dental College , 
Thiruvananthapuram - 11 , obtain requisite tender forms on 
which tenders should be submitted . Application for the 
tender form should be accompanied by a cash remittance 
shown above, which is the price fixed for a form and 
which is not refundable at any circumstances. The tender 
forms are not transferrable . Sale of tender forms will be 
closed at 3 p.m . on 18 - 11- 2013 . Cheques, Postage Stamps 
etc . will not be accepted towards the cost of forms, nor 
will the forms be sent by VPP. Duplicate tender forms, if 
required will be issued by a cash remittance shown 
above , per copy. Tender forms will be sent, if required, 
by post on payment of an additional amount of 50 as 
Postage Charge in the form of Money Order. Last date of 
receipt of Money Order is 11 - 11 - 2013 at 3 p .m . 


ദർഘാസ് സമർപ്പിക്കാൻ ആഗ്രഹിക്കുന്നവർ പ്രിൻസിപ്പാൾ, 
ഗവൺമെ ന്റ് ദന്തൽ കോളേ ജ് , തിരു വ ന ത പ രം - 11 
എന്ന വിലാസത്തിൽ അപേക്ഷിക്കേണ്ടതും നിശ്ചിത ടെണ്ടർ 

ഫോറം വാങ്ങേണ്ട തു മാ ണ്. ടെണ്ടർ ഫോറത്തിനായുള്ള 
അപേക്ഷയോടൊപ്പം മുകളിൽ സൂചിപ്പിരിക്കുന്ന നിരക്കിൽ ഒരു 
ഫോറ ത്തിന്റെ നിശ്ചിത വില ഒടുക്കേണ്ടതും അത് ഒരു 
കാര ണ വ ശാലും തിരികെ നൽകു ന്ന തു മ ല്ല . ദർഘാസ് 
ഫോറ ങ്ങൾ കൈമാറ്റം ചെയ്യപ്പെടാ വു ന്ന ത ല്ല . ദർഘാസ് 
ഫോറ ത്തിന്റെ വില്പന 18 - 11 - 2013 - ന് 3 മണി വരെ 
ആ യി രി ക്കും . ദർഘാസ് ഫോറ ത്തിന്റെ വില യാ യി 
ചെക്കുകളോ പോസ്റ്റേജ് സ്റ്റാമ്പുകളോ സ്വീകരിക്കുന്നതല്ല . 
ദർഘാസ് ഫോറം വി . പി . പി . ആയി അയ യ ന ത ല്ല . 
ദർഘാസ് ഫോറത്തിന്റെ പകർപ്പ് ഓരോന്നിന്റെയും വില 
മുകളിൽ സൂചിപ്പിച്ചിരിക്കുന്നതായിരിക്കും. തപാലിൽ ദർഘാസ് 


തിരു വ ന ന്ത പുരം ഗവൺമെന്റ് ദന്തൽ കോളേജിൽ 
2013 - 14 വർഷം വിവിധ വകുപ്പുകളിൽ യന്ത്ര സാമഗ്രികൾ 
വിത രണം ചെയ്യുന്ന തിന് നിശ്ചിത ഫോറത്തിൽ മത്സര 
സ്വഭാവത്തിലുള്ള ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . 


ദർ ഘാസ് ഉൾക്കൊ ള്ളിച്ചിട്ടുള്ള കവ റിൽ " ടെണ്ടർ 
നമ്പർ 6 / 2013 യന്ത്രസാമഗ്രികൾ ( ഇവിടെ യന്ത്രസാമഗ്രിയുടെ 
പേര് രേഖ പ്പെ ടു ത്തു ക ) എന്ന് രേഖ പ്പെടുത്തേ ണ്ട തും 
" ദി ( പിൻ സി പ്പാൾ, ഗവൺമെന്റ് ദന്തൽ കോളേജ്, 
തിരു വ ന ന്ത പു രം - 11 " എന്ന വിലാ സ ത്തിൽ എത്തിച്ചു 
തരേണ്ടതുമാണ്. 


Name of Gas 

Cylinder Capacity 
1 Medical Oxygen I.P . Grade : 7 .1, 7 . 0, 0 .727 and 1. 5 

Cu. Meter or any other 

volume. 
2 Nitrous Oxide I. P. Grade : Bulk and small 
3 Liquid Oxygen 

: Various quantities 


ദർഘാസുകൾ ലഭിക്കുന്നതിനുള്ള അവസാന തീയതി 
19 - 11- 2013 ആണ്. താമ സിച്ചു വരുന്ന ദർഘാ സു ക ൾ 
സ്വീകരിക്കുന്നതല്ല. ദർഘാസുകൾ 19 - 11 - 2013 - ന് 3.30 മണിക്ക് 
ദർഘാസ് നൽകി യ വ രു ടെ യോ അ വ രുടെ അംഗീകൃത 
പ്രതിനിധികളുടെയോ സാന്നിദ്ധ്യത്തിൽ തുറക്കുന്നതാണ്. 

ദർഘാസ് നമ്പർ - 6/2013 . 
ദർഘാസ് ഫോറത്തിന്റെ വില : 

അസ്സൽ - 7 700. 

ശരിപ്പകർപ്പ് - 3 350. 
ദർഘാസ് ഫോറം വിൽക്കുന്ന അവസാന തീയതിയും 
സമയവും - 18 - 11- 2013, 3 മണി. 


Rate quoted should be for each unit of the said 
speification . Rates should be quoted separately for 
price of Gas filled in Cylinder inclusive of all taxes at the 
Store/Godown of Tenderer ( Location should be specified ) 
and for transportation ( to and fro ) from the Store/ 
Godown to the Hospital at Gandhinagar, Kottayam 
including charges for loading and unloading (i.e. door 
delivery) . Rates for repair, charges of valves etc. should 
also be quoted separately . The tenders ( in original) 
should be signed and superscribed on the envelope as 
“ Tender No. 03/ 18048 /2013 /MCK , Medical Gases and 
addressed to the Principal, Medical College, Kottayam - 8 . 
So as to reach on or before 20 - 11 - 2013, 1. p . m . The tender 
received after the notified time will not be entertained . 
The duly filled up tenders with Earnest Money Deposit 
? 35 , 000 will be opened on 20 - 11 - 2013 at 2 .30 p . m . 
in the presence of such of the tenderers or their 
authorized representatives who may present at that time. 
If the date of opening happens to be holiday, tenders 
will be opened on the next working day . The rate offered 
should be inclusive of all taxes and F .0 . R destination 
and stable during the period of contract. 


- ദർഘാസ് ഫോറം സ്വീകരിക്കുന്ന അവസാന തീയതിയും 
സമയവും 19 - 11 - 2013 , 2 മണി. 


- ദർഘാസ് തുറക്കുന്ന തീയതിയും സമയവും 19 - 11- 2013, 
3.30 മണി. 


ദർഘാസ് സമർപ്പിക്കാൻ ആഗ്രഹിക്കുന്നവർ പ്രിൻസിപ്പാൾ, 
ഗവൺമെ ന്റ് ദന്തൽ കോളേജ്, തിരു വ ന ത പ രം - 11, 
എന്ന വിലാസത്തിൽ അപേക്ഷിക്കേണ്ടതും നിശ്ചിത ടെണ്ടർ 

ഫോറം വാങ്ങേ ണ്ട തു മാ ണ്. ടെണ്ടർ ഫോറത്തിനായുള്ള 
അപേക്ഷയോടൊപ്പം മുകളിൽ സൂചിപ്പിരിക്കുന്ന നിരക്കിൽ ഒരു 

ഫോറ ത്തിന്റെ നിശ്ചിത വില ഒടുക്കേണ്ടതും അത് ഒരു 
കാര ണ വശാലും തിരികെ നൽകു ന്ന തു മ ല്ല . ദർഘാസ് 
ഫോറ ങ്ങൾ കൈമാറ്റം ചെയ്യപ്പെടാ വു ന്ന ത ല്ല . ദർഘാസ് 
ഫോറ ത്തിന്റെ വില്പന 18 - 11 - 2013 - ന് 3 മണി വരെ 
ആ യി രി ക്കും . ദർഘാസ് ഫോറ ത്തിന്റെ വില യാ യി 
ചെക്കുകളോ പോസ്റ്റേജ് സ്റ്റാമ്പുകളോ സ്വീകരിക്കുന്നതല്ല. 
ദർഘാസ് ഫോറം വി . പി . പി . ആയി അയ യ്ക്കു ന്ന ത ല്ല . 
ദർഘാസ് ഫോറത്തിന്റെ പകർപ്പ് ഓരോന്നിന്റെയും വില 
മുകളിൽ സൂചിപ്പിച്ചി രി ക്കു ന്ന താ യി രിക്കും. തപാലിൽ 
ദർഘാസ് ഫോറം വേണമെന്നുള്ളവർ ദർഘാസ് ഫോറത്തിന്റെ 
വിലയോടൊപ്പം ? 50 അധികം പോസ്റ്റൽ ചെലവിലേക്കായി 
മണിയോർഡർ മുഖേന സമർപ്പിക്കേണ്ടതാണ്. മണിയോർഡർ 
ലഭി ക്കേണ്ട അ വ സാന തീയതി 11 - 11 - 2013 - ന് 
3 മണിയായിരിക്കും. 
Govt. Dental College , 

( Sd.) 
Thiruvananthapuram . 

Principal. 


The prescribed tender forms can be had from this 
office on direct cash remittance of * 5 ,568 (including 
taxes ) for original and * 2 ,784 ( including taxes ) for 
duplicate . If the form is required by post * 40 towards 
postal charges also be added to the Money Order 
E .M .D . * 35 , 000 . No other modes of remittance will be 
allowed . Cost of tender forms will not be refunded . 
Sales of forms will be closed on 20 - 11 -2013, 11. a.m . 
Money Order will be entertained only up to 11 -11- 2013. 
Further details can be had from the office during working 
hours. The Principal has the right to reject any tender 
partly or wholly assigning any reason . 

- കോട്ടയം മെഡിക്കൽ കോളേജിന്റെ കീഴിലുള്ള 
ആശുപത്രികളിൽ താഴെ പറയും വിധം മെഡിക്കൽ ഗ്യാസ് 
ഒരു വർ ഷ ത്തേക്ക് ( തീയതി സപ്ളെ ഓർ ഡ റിൽ 
സൂചിപ്പിക്കുന്നതാണ്.) സപ്ളെ ചെയ്യുന്നതിന് യോഗ്യതയുള്ള 
വരിൽ നിന്നും മുദ്രവച്ച ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . 
ഗ്യാസ് ഇനം 

- സിലിണ്ടർ അളവ് 


SHORT TENDER NOTICE 


No. C3/18048/2013 / MCK . | 25th October 2013. 

Sealed tenders are invited for concluding rate 
contract for the supply of the following Medical 
Gases required for the hospitals attached to Govt. Medical 
College , Kottayam for a period of one year from the date 
which will be specified in the order . 


1 മെഡിക്കൽ ഓക്സിജൻ സിലിണ്ടർ കപ്പാസിറ്റി 
ഐ . പി. ഗ്രേഡ് 

7.0, 7.1, 0.727 , 1.5 ക്യൂ . മീ 
- 2 ന്റെടസ് ഐ . പി . ഗേഡ് വലുത്, ചെറുത് 
3 ലിക്വിഡ് ഓക്സിജൻ വിവിധ അളവിൽ 
നിരതദ്രവ്യം ? 35,000 


Cost of tender form : 


ദർഘാസ് ഫോറത്തിന്റെ വില ( നികുതിയടക്കം) : 

ഒറിജിനൽ ? 5,568 

ഡ്യൂപ്ലിക്കേറ്റ് ? 2,784 
മണിയോർഡർ സ്വീകരിക്കുന്ന അവസാന തീയതി 
11 - 11 - 2013 . 


- Original - 3 3, 045 for Sl. No. 1 x 1, 890 for 
Sl. No. 2, 3 1,050 for Sl. Nos. 3, 4, 5, 7 1,365 for 
Sl. No. 6 and 3 2,205 for Sl. No. 7. 
- Duplicate - Y 1, 523 for Sl. No . 1 7 945 for 
Sl. No. 2 , 3 525 for Sl. Nos. 3 , 4 , 5 , 7 715 for 
Sl. No . 6 and 3 1 , 103 for Sl. No . 7. 


ദർഘാസ് ഫോറം വിൽക്കുന്ന അവസാന തീയതിയും 
സമയവും 20 - 11 - 2013, 11 മണി. 


Closing date and time of tender sale by M .0 . 
11 - 11- 2013, 4 p . m . 


ദർഘാസ് ഫോറം ലഭിക്കേണ്ട അവസാന തീയതിയും 
സമയവും 20 - 11- 2013, 1 മണി. 

ദർഘാസ് തുറക്കുന്ന തീയതിയും സമയവും -- 20 - 11- 2013 , 
2 .30 മണി. 

നിരക്ക് എല്ലാ നികുതികളും അതത് ആശുപത്രികളിൽ 
സാധനം എത്തിക്കേണ്ടതിനുള്ള മറ്റു ചെലവുകൾ അടക്കം 
ഒഴിഞ്ഞതും നിറച്ചതുമായ സിലിണ്ടറുകൾ തരം തിരിച്ചു - 
കാണിക്കേണ്ടതാണ്. 


വിശദവിവരം ടെണ്ടർ ഫോമി നോ ടൊപ്പം ലഭ്യമാണ്. 
നിലവിലുള്ള എല്ലാ ടെണ്ടർ നിയമങ്ങളും ഈ ടെണ്ടറിനും 
ബാധകമാണ്. കൂടുതൽ വിവരങ്ങൾ ഈ ഓഫീസിൽ നിന്നും 
പ്രവർത്തി ദിവസങ്ങളിൽ അറിയാവുന്നതാണ്. 

- ദർഘാസ് പതം തപാ ലിൽ ലഭി ക്കേ ണ്ട വർ ? 40 
കൂടുതലായി അയയ്ക്കേണ്ടതാണ്. ഡാഫ്, പോസ്റ്റൽ ഓർഡർ, 
ചെക്ക്മുതലായ രീതിയിലുള്ള ഇടപാടുകൾ സ്വീകരിക്കുന്നതല്ല . 
Government Medical College , 

- ( Sd.) 
Gandhinagar P. O ., Kottayam . 

Principal. 


Closing date and time of tender sale by cash 
20 -11- 2013, 4 p . m . 

Last date and time for receipt of sealed tender 
21 - 11 - 2013 , 1 p . m . 

Opening date and time of tender - 21 - 11 - 2013 , 
3 p . m . 

The tender forms and further details can be had 
from the office of the Principal, Govt. Medical College , 
Thrissur-680 596 . Those who wish to get the tender form 
by post should send 3 50 extra by Money Order towards 
postage for each tender. 


തൃശ്ശൂർ മെഡിക്കൽ കോ ളേജിലേക്ക് താഴെ 
കൊടുത്തിരിക്കുന്ന ദർഘാസ് സമർപ്പിക്കുന്നതിനുള്ള അവസാന 
തീയതി അതിന് താഴെ കൊടു ത്തി രി ക്കുന്ന പ്രകാരം 
ദീർഘിപ്പിച്ചിരിക്കുന്നു . 


TENDER EXTENSION NOTICE 


No. C1 -11655 /2013/ MCTCR . 


24th October 2013. 


പട്ടിക 


ക്രമ 


ഡിപ്പാർട്ടുമെന്റ് 


The last date fixed for the receipt of the following 
tenders have been extended as per the schedule noted 
again each tender to Government Medical College, 
Thrissur. Other terms and conditions remain same. 


നമ്പർ 


ദർഘാസ് നമ്പരും 
- ഉപകരണത്തിന്റെ 

പേരും 


SCHEDULE 


| SI . | Tender No . and 

Name of the 
No. Name of the 

Department 
Equipment 
1 10 / 2013 - 14 /MCTCR — Video Assisted Pulmonary 

semi Flexible Medical Thoroscope Medicine 
2 12/2013 - 14/ MCTCR _ Karyotyping 

Anatomy 
working station 
3 19 /2013 - 14/ MCTCR -Double Lumen Anaesthesiology 

catheters 
4 21/ 2013 - 14 /MCTCR — Rae oral and Anaesthesiology 

nasal tubes 
5 39/2013-14 /MCTCR — ENT OPD Unit ENT 
6 43/2013 - 14 /MCTCR — Myoma Morcellator 0 & G 

(1 No.) 
7 47/2013- 14/MCTCR — Portable colour Anaeathesiology 

Doppler (1 No .) 


1 10 / 2013- 14/ എംസിടിസിആർ വീഡിയോ പൾമനറി 
അസിസ്റ്റഡ് സെമി ഫ്ളെക്സിബിൾ മെഡിസിൻ 

മെഡിക്കൽ തെറോസ്കോപ്പ് 
2 12/2013- 14 / എംസിടിസിആർ - കാരോ അനാട്ടമി 

- ടൈപ്പിംഗ് വർക്കിംഗ് സ്റ്റേഷൻ 
3 19 / 2013- 14/ എംസിടിസിആർ - അനസ്തേഷ്യാളജി 

ഡബിൾ ലൂമൻ കാത്തറ്റേഴ് 
4 21/ 2013- 14 / എംസിടിസിആർ - അനസ്തേഷ്യാളജി 

R A E ഓറൽ ആ ൻ ഡ് 

നാസൽട്യൂബ്സ് 
5 39 /2013 -14/ എംസിടിസിആർ ഇഎൻടി ഇ . എൻ. ടി. 

OPD യൂണിറ്റ് 
- 6 43/ 2013 - 14 / എംസിടിസിആർ - വ്യോമ ഒ & ജി 

മോഴ്സെലേറ്റർ (1 എണ്ണം) 
7 47/ 2013 - 14 / എംസിടിസിആർ- പോർട്ടബിൾ 
- കളർ ഡോപ്ലർ (1 എണ്ണം) അനസ്തേഷ്യോളജി 


ദർഘാസ് ഫോറത്തിന്റെ വില : 

ഒറിജിനൽ ക്രമനമ്പർ 1- ന് ? 3,045 ക്രമ നമ്പർ 2 - ന് 
? 1,890, ക്രമ നമ്പർ 3, 4, 5 ഇവയ്ക്ക് ? 1,050, ക്രമ നമ്പർ 
6 - ന് ? 1,365, ക്രമ നമ്പർ 7 - ന് ? 2,205. 

ഡ്യൂപ്ലിക്കേറ്റ് ക്രമ നമ്പർ 1 - ന് ? 1,523, ക്രമ നമ്പർ 
2 - ന് ? 945 , കമ നമ്പർ 3 , 4 , 5 ഇവയ് ക്ക് ? 525 , 
ക്രമ നമ്പർ 6 - ന് ? 715 ക്രമ നമ്പർ 7 - ന് ? 1,103. 

ദർഘാസ് ഫോറം തപാലിൽ ലഭിക്കുന്ന അവസാന 
തീയതിയും സമയവും 11 -11 - 2013, 4 മണി. 

ദർഘാസ് ഫോറം വിൽപ്പന അവസാനിക്കുന്ന തീയതിയും 
സമയവും - 20 - 11 - 2013, 4 മണി. 

ദർ ഘാ സുകൾ ലഭി ക്കേണ്ട അ വ സാന തീയതിയും 
സമയവും -- 21 - 11 - 2013 , 1 മണി. 

ദർഘാസുകൾ തുറക്കുന്ന തീയതിയും സമയവും 
21 -11- 2013, 3 മണി. 

ദർഘാസ് ഫോറം തപാലിൽ ആവശ്യമുള്ളവർ ? 50 
തപാൽ ചാർജ്ജ് സഹിതം മണിയോർഡർ അയയ്ക്കേണ്ടതാണ്. 
ദർഘാസിനെ സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ തൃശ്ശൂർ 
മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പാളിന്റെ കാര്യാലയത്തിൽ നിന്നും 
പ്രവൃത്തി ദിവസങ്ങളിൽ ലഭിക്കുന്നതാണ്. 


Last date and time for receipt of sealed tender 
26- 11- 2013 , 1 p . m . 

- Opening date and time of tender - 26 - 11 -2013 , 
2 .30 p . m . 

The tender forms and further details such as 
specification & general conditions etc . can be had from 
the office of the Principal, Govt . Medical College , 
Thrissur- 680 596 . Those who wish to get the tender form 
by post should send 50 extra by Money Order towards 
postage for each tender. 

തൃശ്ശൂർ മെഡിക്കൽ കോളേജിലെ വിവിധ ഡിപ്പാർട്ടു 
മെ ന്റെ ക ളി ലേക്ക് ആ വ ശ്യ മുള്ള താഴെ പറ യു ന്ന 
ഉപകരണങ്ങൾ വിതരണം ചെയ്യുന്നതിന് മത്സരസ്വഭാവമുള്ള 
മുദ്രവച്ച ദർഘാ സു കൾ ഉപ ക ര ണ ങ്ങ ൾക്ക് നേരെ 

കൊടുത്തിരിക്കുന്ന പട്ടികപ്രകാരം ക്ഷണിച്ചുകൊള്ളുന്നു . 


പട്ടിക 


കമ 
നമ്പർ 


ഡിപ്പാർട്ടുമെന്റ് 


ദർഘാസ് നമ്പരും 
ഉപകരണത്തിന്റെ 

പേരും 


Government Medical College, 
Thrissur. 


( Sd.) 
Principal. 


TENDER NOTICE 


No. C1 -5636 /2013 / MCTCR . 


21st October 2013. 


Sealed competitive tenders in the prescribed forms 
are invited for the supply of following items required for 
Medical College , Thrissur as per the schedule noted 
against each tender . 


SCHEDULE 


SY. 


No. 


Tender No. and 
Name of the 
Equipment 


Name of the 
Department 


| 1 49/ 2013 - 14 / എംസിടിസിആർ സ്റ്റോൺ യൂറോളജി 

പഞ്ച് വിത്ത് 0° ടെല സ് കോപ്പ് 

(1 എണ്ണം) 
2 50/ 2013 - 14 / എംസിടിസിആർ - സ്ലിറ്റ് ഓഫ്താൽമോളജി 

ലാമ്പ് (1 എണ്ണം) 
3 51/ 2013 - 14/ എംസിടിസിആർ ബയോകെമിസ്ട്രി 

TSH (എലീസ ) 
4 52/ 2013 - 14/ എംസിടിസിആർ 

FT3 (എലീസ ) 
5 53/ 2013 - 14/ എംസിടിസിആർ 

FT4 ( എലീസ ) 
6 54/ 2013 - 14/ എംസിടിസിആർ - 

പാത്തോളജി 
റീഏജൻസ് 
ദർഘാസ് ഫോറത്തിന്റെ വില : 

ഒറിജിനൽ - കമനമ്പർ 1 - ന് ? 525, ക്രമനമ്പർ 2 - ന് 
? 420 , കമനമ്പർ 3 , 4, 5 ഇവയ്ക്ക് ? 1, 050, കമനമ്പർ 
6 - ന് ? 840. 

ഡ്യൂപ്ലിക്കേറ്റ് ക്രമനമ്പർ 1 - ന് ? 263, ക്രമനമ്പർ 2 - ന് 
? 210 , കമനമ്പർ 3, 4 , 5 ഇവയ്ക്ക് 3 525, ക്രമനമ്പർ 6 - ന് 
? 420. 

ദർഘാസ് ഫോറം തപാലിൽ ലഭിക്കുന്ന അവസാന 
തീയതിയും സമയവും 16 - 11- 2013, 4 മണി. 

- ദർഘാസ് ഫോറം വിൽപ്പന അവസാനിക്കുന്ന തീയതിയും 
സമയവും 25 - 11 -2013, 4 മണി. 

- ദർഘാ സുകൾ ലഭിക്കേണ്ട അവസാന തീയതിയും 
സമയവും 26 - 11- 2013 , 1 മണി. 

- ദർഘാ സുകൾ തുറക്കുന്ന തീയതിയും സമയവും 
26 - 11 - 2013 , 2.30 മണി. 

- ദർഘാസ് ഫോറ ങ്ങളും കൂടു തൽ വിവ ര ങ്ങളും 
പിൻ സി പ്പാൾ , ഗവ . മെഡിക്കൽ കോളേജ്, ത്യശൂർ 
എം . ജി . കാവ്- 680 596 - ൽ നിന്നും ലഭ്യമാണ്. ദർഘാസ് 
ഫോറം തപാലിൽ ആവശ്യമുള്ളവർ ? 50 തപാൽ ചാർജ്ജ് 
അ ധികമാ യി ഓരോ ദർ ഘാ സിനും മണി യാർ ഡർ 
അയയ്ക്കേണ്ടതാണ്. 


1 49/ 2013 - 14 / MCTCR - Stone punch Urology 

with 0° telescope (1 No.) 
2 50 /2013 - 14 /MCTCR — Slit Lamp (1 No.) Ophthalmology 
3 51/2013 -14/ MCTCR TSH (Elisa ) Biochemistry 
4 52/2013 -14/ MCTCR _ FT3 (Elisa ) 
5 53/2013 -14/ MCTCR _ FT4 ( Elisa) 
6 54/2013 - 14/ MCTCR _ Reagents 

Pathology 


Cost of tender form : 

Original 3 525 for Sl . No. 1 , 3 420 for Sl. No . 2 , 
R 1,050 for Sl. Nos. 3, 4, 5 , 7 840 for Sl. No. 6. - 

Duplicate X 263 for Sl. No. 1 , 3 210 for Sl. No . 2 , 
? 525 for Sl. Nos. 3 , 4, 5, 7 420 for Sl. No. 6. 


- Closing date and time of tender sale by M. O . 
16 -11- 2013, 4 p. m . 

Closing date and time of tender sale by cash 
25-11 -2013, 4 p. m . 


Government Medical College , 
Thrissur. 


(Sd.) 
Principal. 


| RE- TENDER NOTICE 
No. S1/ 5159/2013/ HDS. 

| 18th October 2013. 
Sealed tenders in the prescribed form are invited for 
the supply of the following items to Medical College 
Hospital, Kozhikode . 

Tender No . and Name of Item — S1/5159 / 13/ 
HDS- SQL Standard Edition ( Latest Edition). 
| Estimated Cost - ൽ 1, 25 , 000 . 
EMD1 %. 
Cost of tender form - X 454. 

Superscription tender No. should be specifically 
noted as - S1/5159/ 13/HDS. 

Last date and time of close of sale of tender forms— 
26- 11- 2013, 3 p . m . 

Last date and time for receipt of tender — 27 -11 -2013, 
5 p . m . 

Date and time for opening tender — 28 - 11 - 2013 , 
12 Noon. 

Date up to which the rates are to be firm 
28- 2 - 2014 . 

Address of Officer from whom tender forms are to be 
obtained and whom tenders are to be sent - The 
Superintendent, Medical College Hospital, Calicut. 

കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് 
താഴെ പറയുന്നവ സപ്ലേചെയ്യുന്നതിന് നിശ്ചിത 

ഫോറത്തിൽ സീൽ ചെയ്ത് ടെണ്ടറുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . 


ഇനവിവരം - എസ്. കൃ . എൽ. സ്റ്റാൻഡേർഡ് എഡിഷൻ 
( ലെയ്സ്റ്റ് എഡിഷൻ). 

അടങ്കൽ തുക - ? 1, 25 ,000. 
നിരതദ്രവ്യം - 1 %. 
ദർഘാസ് ഫോറത്തിന്റെ വില - 454. 

ടെണ്ടർ അയക്കുന്ന കവറിന് മുകളിൽ നമ്പർ 
എസ്. 1 / 5159/ 13 / എച്ച്. ഡി . എസ്. എന്ന് വ്യക്തമായി 
കാണിച്ചിരിക്കേണ്ടതാണ്. 

ടെണ്ടർ ഫോറം വിൽക്കുന്ന അവസാന തീയതിയും 
സമയവും -- 26 - 11 - 2013 , 3 മണി. 


ടെണ്ടർ കിട്ടേണ്ട അവസാന തീയതിയും സമയവും 
27 - 11- 2013, 5 മണി. 


ടെണ്ടർ തുറക്കുന്ന തീ യ തിയും സമയവും 
28 - 11 - 2013, 12 മണി. 

ടെണ്ടറിൽ പറയുന്ന നിരക്കുകൾ പ്രബല്യത്തിലിരിക്കേണ്ട 
അവസാന തീയതി- - 28- 2 - 2014 . 

ടെൻഡർ ഫോറം കിട്ടുന്നതിനും പൂരിപ്പിച്ച് 
അയയ്ക്കേണ്ടതുമായ വിലാസം - സൂപണ്ട്, മെഡിക്കൽ 
കോളേജ് ആശുപത്രി, കോഴിക്കോട്. 


( Sd .) 


Govt. Medical College Hospital, 
Kozhikode . 

Superintendent. 


